LA Notifications and Declarations 


ERNAKULAM DISTRICT 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


- ( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണ 

മെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്തുത ആക്റ്റോ, 
അതു പ്രകാരമുണ്ടായിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് 
ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി) വരെയുള്ള ഖണ്ഡികകൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥ ന കൾ അനു സ രിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരു ത്തു ക യാ ണ ങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് 
ആക്റ്റിലും അത് പ്രകാ ര മു ണ്ടാ ക്കിയിട്ടുള്ള ചട്ട ങ്ങ ളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
- നിന്നും വസൂലാക്കുന്നതുമാണ്. 


നമ്പർ ബി -159 / 15 . 


- 2016 ഏപ്രിൽ 1. 


ഭൂമിയുടെ വിശദ വിവരങ്ങൾ 


താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജുകളിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെടുന്ന 
ഭൂമിയുടെ സർവ്വേ പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കു 
വേണ്ടി ഇടമൺ- കൊച്ചി 400 കെ . വി . ട്രാൻസ്മിഷൻ ലൈൻ 
നിർമ്മാണ വു മായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് സർക്കാർ 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവ്വേ 
പ്രവർത്തനങ്ങൾ വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും, 
താഴെ പറയുന്ന വില്ലേജുകളിലെ താഴെ പറയുന്ന സർവ്വേ 
നമ്പർ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 
1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
ആക്ടിലെ 6 ( 1) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 


താലൂക്ക് -മൂവാറ്റുപുഴ. 


ജില്ല - എറണാകുളം. 
വില്ലേജ് -മണീട്. 


സർവ്വേ നമ്പരുകൾ: 


60 , 61, 62 , 63, 118 , 134, 135, 136 , 137, 138, 139 , 140, 
141, 190 , 191, 192, 193, 194, 195, 206, 207, 208, 209, 210 
211, 213, 276, 277, 278, 279, 280, 282, 283, 284, 328, 
330, 331, 332, 333, 334, 335, 336, 337 , 338, 339, 340, 
341, 343, 344, 345, 346, 347, 348, 349 , 350, 360, 363, 
364 , 365, 366, 367, 368 , 371, 407. 


താഴെ പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് ഭൂമിയിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവ്വേയറുടെ 
അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കു 
ന്നതിനും അതോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും 
വേണ്ടി അതത് സമയത്ത് ആവശ്യപ്പെടുമ്പോൾ ഹാജരാകു 
ന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


വില്ലേജ് - പിറവം. 


സർവ്വേ നമ്പരുകൾ: 


| പ്രസ്തുത ആക്ടിലെ 6(2) എന്ന വകുപ്പുപ്രകാരം ഈ 
പരസ്യം താഴെ പറയുന്ന ഭൂമിയിലെ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടു 
ന്നതാണ്. 


598 , 599 , 600 , 601, 605, 606, 607 , 616, 617 , 618 , 619 , 
623, 624, 626, 627, 643, 644, 645, 646, 648, 649, 650, 
685, 686, 687, 689, 690, 691, 692 , 693, 694, 700, 701, 
702, 703, 709, 711, 712, 820 , 831, 833, 834, 835, 836, 
837 , 838, 839, 840 , 841, 844 , 845, 846. 


വില്ലേജ് - പഴയ മുളകുളം. 


പ്രസ്തുത ആക്ടിലെ 6(3) എന്ന വകുപ്പുപ്രകാരം രജിസ്റ്റർ 
ചെയ്ത എല്ലാ കൈവശക്കാരും 


സർവ്വേ നമ്പരുകൾ: 


- 546, 549, 560, 567, 570, 582, 583, 601, 612 , 613 , 614, 

629 , 630 , 633. 


( എ ) സർവേ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജനം ചെയ്യേണ്ട 

ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുറ്റിക്കാടു 
കളോ, വേലികളോ നിൽക്കുന്ന വിളകളോ അഥവാ 
സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറിച്ചുകളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണമെന്നും, 


വില്ലേജ് ഓണക്കൂർ. 


സർവ്വേ നമ്പരുകൾ: 


940 , 941, 942 , 943 , 944, 945 . 


( ബി) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻമാരെയും 

നിയോഗിച്ച് അതത് സമയത്ത്ആവശ്യമായേക്കാവുന്ന 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 
ഏർപ്പെടുത്തണമെന്നും, 

കാക്കനാട്. 
239 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .), 
പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 


MALAPPURAM DISTRICT 


PALAKKAD DISTRICT 

നോട്ടീസ് 


NOTIFICATION 


[ കേരള ഭൂപരിഷ്ക്കരണ ചട്ടം 14( 3 ) - പേയ്മെന്റ് ഓഫ് 

കോമ്പൻസേഷൻ ഫോർ എക്സസ്ലാന്റ്) 


UNDER SECTION 13 OF THE KERALA SURVEY AND 

- BOUNDARIES ACT, 1961 


Ref. B6-13557 /2011. 


22nd March 2016 . 


നമ്പർ എൽ. ആർ. എ . 1-16009 / 9 /2016. 2016 മാർച്ച് 23. 

മിച്ചഭൂമി ഏറ്റെടുത്തതിനുള്ള നഷ്ടപതിഫല സംഖ്യയായി 
വിതരണം ചെയ്ത്താഴെ പരാമർശിച്ച 4 ബോണ്ടുകൾ നാളിതു 
വരെ ബന്ധപ്പെട്ട കക്ഷികൾ കൈപ്പറ്റിയിട്ടില്ലാത്തതിനാൽ കേരള 
ഭൂപരിഷ്കരണ നിയമം ( പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ 
ഫോർ എക്സസ്ലാന്റ്) ചട്ടം 14 ( 3) പ്രകാരമുള്ള നടപടി 
സ്വീകരിക്കുന്നതിനായി ലാന്റ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട്. 
പ്രസ്തുത ബോണ്ടുകളിൽ ഭൂവുടമകളോ അനന്തരാവകാശികളോ 
അ വ കാ ശ വാദം ഉന്ന യി ക്കു വാ നു ണ്ട ങ്കിൽ കേരള 
ഭൂ പരിഷ്ക്കരണ നിയമം (മിച്ച ഭൂമിക്കുള്ള നഷ്ടപതിഫല തുക 
വിതരണം) ചട്ടം 14 (3 ) പ്രകാരം ടി നോട്ടീസ് പരസ്യപ്പെടുത്തി 
3 മാസത്തിനകം ബന്ധപ്പെട്ട രേഖകൾ പാലക്കാട് ജില്ലാ കളക്ട 
റുടെ കാര്യാലയത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അല്ലാത്തപക്ഷം 

കേരള ഭൂ പരി ഷ് ക്ക രണ നിയമം ( മിച്ചഭൂമിക്കുള്ള 
നഷ്ടപ്രതിഫല തുക വിതരണം) ചട്ടം 14 ( 4 ) പ്രകാരം നടപടി 
സ്വീക രി ക്കു ന്ന തി നാ യി ടി ബോണ്ട് ലാന്റ് ബോർ ഡ് 
സെക്രട്ടറിക്ക് മടക്കി അയയ്ക്കുന്നതാണെന്ന് അറിയിക്കുന്നു . 
ക്രമ ഇൻഡന്റ് ബോണ്ട് തുക കക്ഷിയുടെ 
നമ്പർ നമ്പർ നമ്പർ 

- പേര് 
T .R . 009054 100 ശ്രീമതി റ്റി. സി. ശ്രീദേവി 
T . R . 009055 100 ശ്രീ . റ്റി. സി. മധുസൂദനൻ 

T. R . 009056 100 ശ്രീ . റ്റി. സി. രമേഷ് 
- 4 9147 T . R . 009057 100 ശ്രീമതി ശോഭ 


1. It is hereby notified under Section 13 of the 

Kerala Survey and Boundaries Act, 1961 
| ( Act 37 of 1961 ) that the survey of the 

undermentioned area is now completed . 
Unless the survey hereby notified is modified by 
a decree of Civil Court under the provisions of 
Section 14 of the said Act, the records of the 
survey shall be conclusive proof that the 
boundaries determined and recorded therein 
have been correctly determined and recorded . 


Particulars of the Area 


SCHEDULE 


9147 


District — Malappuram . 
Village — Kurumbathur. 


Taluk — Tirur. 
Amsom — Kurumbathur. 


9147 


9147 


Field Nos. Completed — 231/1 . 


കളക്ടറേറ്റ്, 
പാലക്കാട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ, (എൽ. ആർ.) 
( ജില്ലാ കളക്ടർ,ക്കുവേണ്ടി). 


Taluk Office, 
Tirur. 


| ( Sd.) 
Additional Tahsildar. 


NOTICE 
UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 
No. G3 - 7878/ 2003 . 

28th March 2016. 
The subjoined statement is an extract from the survey field registers giving particulars of the land registered and 
surveyed in the name of concerned . Appeal, if any, against the survey should be presented within three months from the 
date of publication of this notice to the Officer-in -charge of the survey whose headquarters are at Tirurangadi. 

Field maps may be obtained on application and on payment of the fees prescribed from time to time. 


SCHEDULE 
District Malappuram. 


Taluk — Tirurangadi. 


- Village - Abdu Rahiman Nagar. 


As per Revenue Accounts 


As now surveyed 


Re- Survey / 

Revision Survey 
Survey field Sub Division 
| No. 

No . 


Survey field 

| No . 


Sub Division 

- No . 


Area in 
Hectares 


108 


108 


0 .3493 H 
0 .0838 H 
0. 4331 H 


Taluk Office , 
Thirurangadi. 


(Sd.) 
Additional Tahsildar. 


240 


